Kerala Gazete No. 34 dated 30th August 1983 
PART 11 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 

വിജ്ഞാപനം 


നമ്പർ 1289 /എൽ.എ . 4 എ / 83. 


തിരുവനന്തപുരം, 1983ജൂലൈ, 22. 


സ് . 


കേരള നിയമസഭയുടെ, നടപടിക്രമവും കാര്യനിർവ്വഹണവും 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം 1983 - ലെ കേരള വന . (രണ്ടാം 

ദഗതി ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോ 
റാണ്ടത്തോടും, ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച് 
മെമ്മോറാണ്ടത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെകട്ടറി, 
നിയമസം. 


c . 1266/ MC 


ഏഴാം കേരള നിയമസം 


ബീൽ നമ്പർ 57 


1983 - ലെ ദകരള വനം (രണ്ടാം ഭേദഗതി) ബിൽ 
1961 - ലെ കേരള വനം ആക°s” വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുളള 

ഒരു 

ബിൽ 
പീഠിക -1961 - ലെ കേരള വനം ആക് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത്, യുക്തമായിരിക്കുകയാൽ; 

ഇൻഡ്യൻറിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും ( പാരം വും - (1) ഈ ആക്ടീന- 1983 - ലെ 
കേരള വനം (രണ്ടാം ഭേദഗതി) ആകvs എന്നു പേർ പറയാം. 

( 2) ഇത് ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
മ. VII-ാം അദ്ധ്യായത്തിനുശേഷം പുതിയഅധ്യായം ചേർക്കൽ. 

1961 - ലെ കേരള വനം ആക°s " (1962 - ലെ 4) VII-ാം അദ്ധ്യായത്തിനു 
ശേഷം താഴെപ്പറയുന്ന അദ്ധ്യായം ചേർക്കേണ്ടതാണ്, അതായത്: 


**me"wow . VII ng 
ചന്ദനത്തേയും രക്തചന്ദനത്തേയും സംബന്ധിച്ച പ്രത്യേക 

വ്യവസ്ഥകൾ 
51 എ . ചന്ദനത്തെയും രക്തചന്ദനത്തേയും സംബന്ധിച്ച നിയന്ത 
ണങ്ങൾ : 

( 1) യാതൊരു വ്യക്തിയും, ഡിവിഷണൽ ഫോറസ്ററാഫീസർ ഇതി 
ലേക്കു നൽകിയ ഒരു ലൈസൻസിലെ വ്യവസ്ഥകൾക്കു കീഴിലും അവയ്ക്കനു 
തമായും അല്ലാതെ - 

( എ ) അയാളുടെ ഉടമസ്ഥതയിലോ കൈവശത്തിലോ ഉളള ഏത 
ങ്കിലും ഉമിയിൽ വളരുന്ന ഏതെങ്കിലും ചന്ദനമരം മുറിക്കുകയോ അല്ലെങ്കിൽ 
.ഏതെങ്കിലും ചന്ദനം സംസ്ഥാനത്തിലേക്കു ഇറക്കുമതി ചെയ്യുകയോ സംസ്ഥാ 
നത്തുനിന്നും കയറ്റുമതി ചെയ്യുകയോ; അല്ലെങ്കിൽ; 
33/3518MC 


2 


" ( ബി ) ചന്ദനമോ രക്തചന്ദനമോ അയാളുടെ കൈവശത്തിൽ സൂക്ഷി 
ക്കുകയോ നീക്കുകയോ ചെയ്യാൻ പാടുളളതല്ല . 

എന്നാൽ യഥാർത്ഥമായ ഗാർഹിക ഉപയോഗത്തിനായി അഞ്ചുകിലോഗ്രാം 
വരെ ചന്ദനവും പത്തു കിലോഗ്രാംവരെ രക്തചന്ദനവും കൈവശം വയ്ക്കുന്ന, 
തിന് അങ്ങനെയുളള യാതൊരു ലൈസൻസിന്റേയും ആവശ്യമില്ല . 
വിശദീകരണം; -ഈ ഉപവകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, 

( എ ) ചന്ദനം എന്ന പദത്തിന് ചന്ദനത്തടി, ചന്ദനമരത്തിന്റെ 
വേരുകൾ , ചന്ദനത്തിൻ പൂളുകളും ചന്ദനത്തിൻറ 

അറപ്പുപൊടിയും 
എന്നർത്ഥമാകുന്നതും; 

( ബി ) രക്തചന്ദനം എന്ന പദത്തിന് രക്തചന്ദനത്തടി , രക്ത 
ചന്ദനത്തിന്റെ വേരുകൾ , രക്ത ചന്ദനത്തിന്റെ പൂളുകളും രക്തചന്ദനത്തിന്റെ 
അറപ്പുപൊടിയും എന്നർത്ഥമാകുന്നതുമാണ്. 
( 2) ഡിവിഷണൽ ഫോറസ്ററ് ആഫീസർക്ക് 

( എ ) അതതു സംഗതിപോലെ അപേക്ഷകനോ ( ലൈസൻസിയോ, 
ഈ ആക്ററുപകാരമോ അല്ലെങ്കിൽ അതിൻകീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും 
ചട്ടപ്രകാരമാ ഉളള ഏതെങ്കിലും കുററത്തിന് ശിക്ഷിക്കപ്പെട്ടു വന്നോ, 
അല്ലെങ്കിൽ 


( ബി ) അയാൾക്കു നേരത്തെ നൽകപ്പെട്ട ഒരു ലൈസൻസ് (1) -3 . 
ഉപവകുപ്പിൽ അടങ്ങിയിട്ടുളള ഏതെങ്കിലും വ്യവസ്ഥകളുടെ ലംഘനംമൂലം 
റദ്ദാക്കപ്പെട്ടുവെന്നോസസ്പെൻറുചെയ്യപ്പെട്ടുവെന്നോ ബോദ്ധ്യമാകുന്നപക്ഷം 
(1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു ലൈസൻസ്നൽകുന്നതിനോ പുതുക്കുന്ന 
തിനോ വിസമ്മതിക്കാവുന്നതാണ്. 

( 3) ( 2) -ാം ഉപവകുപ്പു പ്രകാരം ഒരു ലൈസൻസു നൽകുന്നതിനോ 
പുതുക്കുന്നതിനോ വിസമ്മതിച്ചുകൊണ്ടുളള ഓരോഉത്തരവും അതതു് സംഗതി 
പോലെ അപേക്ഷകനെഅല്ലെങ്കിൽ ലൈസൻസിയെ കഴിയുന്നത്ര വേഗം അറിയി 
ക്കേണ്ടതാണ്. 

51 ബി . ലൈസറിസിൻ ഫാറം മുതലായവയെ സംബന്ധിച്ച ചട്ടങ്ങൾ 
ഉണ്ടാക്കുന്നതിനുളള അധികാരം. സർക്കാരിന 

( എ ) 51 എ വകുപ്പു പ്രകാരമുളള ഒരു ലൈസൻസിനുവേണ്ടിയുളള 
അപേക്ഷയുടെ ഫാറം നിർണ്ണയിക്കുന്നതിനും; 

( ബി) അങ്ങനെയുളള ലൈസൻസിൻറ ഫാറവും അതിൽ അടങ്ങിയി 
രിക്കേണ്ട വിവരങ്ങളും നിർണ്ണയിക്കുന്നതിനും; 

( സി) ഡ്യൂപ്ലിക്കേററ് ലൈസൻസുകൾ നൽകുന്നതിനും ലൈസൻസു 
കൾ പുതുക്കുന്നതിനും; 

( ഡി) ലൈസൻസുകൾ നൽകുകയോ അല്ലെങ്കിൽ പുതുക്കുകയോ 
ചെയ്യുന്നതിനും, ഡപ്പിക്കേററ് ലൈസൻസുകൾ നൽകുന്നതിനും ഉളള ഫീസ് 
നിർണ്ണയിക്കുന്നതിനും ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് 


3 


51 സി . ലൈസൻസിന്റെ റ8 °ദാക്കലുംഅല്ലെങ്കിൽ സസ്പെൻഷനും. 

(1) ഡിവിഷണൽ ഫോറസ്ററാഫീസർക്ക് . ഒരു ലൈസൻസി ഈ 
ആകൗടിലെ ഏതെങ്കിലും വ്യവസ്ഥകളോഅല്ലെങ്കിൽ അതിൻകീഴിൽ ഉണ്ടാക്കിയ 
ഏതെങ്കിലും ചട്ടമോ അല്ലെങ്കിൽ ലൈസൻസിന്റെ ഏതെങ്കിലും വ്യവസ്ഥയോ 
ലംഘിച്ചുവെന്നോഅല്ലെങ്കിൽ അവയനുസരിച്ചു പ്രവർത്തിക്കുന്നതിൽ വീഴ 
വരുത്തിയെന്നോ ബോദ്ധ്യപ്പെടുന്നപക്ഷം, 51 എ വകുപ്പുപകാരം നൽകപ്പെട്ട 
ഒരു ലൈസൻസ് റദ്ദു ചെയ്യാവുന്നതാണ്. 

( 2) : (1) -ാം ഉപവകുപ്പു പ്രകാരമുളള ഒരു ഉത്തരവുമൂലം സങ്കടമനു 
വിക്കുന്നഏതൊരു വ്യക്തിക്കും ഉത്തരവ് അയാളെ അറിയിച്ച തീയതി മുതൽ 
അറുപതു ദിവസത്തിനുളളിൽ, ഫോറസ്ററ് കൺസർവേററർക്ക് ഒരു അപ്പീൽ 
നൽകാവുന്നതും, അദ° ദേഹം അപ്പീൽവാദിക്കു പറയാനുളളതു പറയാൻ ഒരു 
അവസരം നൽകിയതിനുശേഷവും ആവശ്യമെന്നു തോന്നുന്ന കൂടുതൽ അന്വേ 
ഷണത്തിനു ശേഷവും, അദ്ദേഹത്തിനു യുക്തമെന്നു തോന്നുന്ന ഉത്തരവ് 
അപ്പീലീൻമേൽ പാസാക്കേണ്ടതാണ്. 

51 ഡി . ശിക്ഷകൾ , -51 എ വകുപ്പിലെ വ്യവസ്ഥകളോ അതിൻകീഴിൽ 
നൽകപ്പെട്ട ഒരു ലൈസൻസിലെ ഏതെങ്കിലും വ്യവസ്ഥയോഅല്ലെങ്കിൽ 51 ബി 
വകുപ്പിൻകീഴിൽ ഉണ്ടാക്കപ്പെട്ട ഏതെങ്കിലും ചട്ടമോ ലംഘിക്കുന്ന ഏതൊരാ 
ളിനും രണ്ടു വർഷത്തോളം വരാവുന്ന തടവുശിക്ഷയോരണ്ടായിരം രൂപയോളം 
വരാവുന്ന പിഴശിക്ഷയോ നൽകപ്പെടുന്നതാണ്. 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
ചന്ദനത്തടിയുടേയും രക്തചന്ദനത്തിന്റെയും കള്ളക്കടത്തു ഫലപ്രദമായി 
തടയുന്നതിൽ സർക്കാരിനു വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു . 
ചന്ദനത്തടിയുടേയും രക്തചന്ദനത്തിന്റെയും കള്ളക്കടത്ത് ഫലപ്രദമായി 
തടയുന്നതിനുവേണ്ടി, ചന്ദനമരം മുറിക്കുന്നതിലും, ചന്ദനത്തിന്റെ ഇറക്കുമതി 
കയറ്റുമതി , കൈവശംവയ്ക്കലും നീക്കലും, രക്തചന്ദനത്തിന്റെ കൈവശം 
വയ്ക്കലും നീക്കലും എന്നിവയിൻമേലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ 
ഉദ്ദേശിക്കുന്നു . 

1961 - ലെ കേരള വനംആക്ട്, മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾക്കുവേണ്ടി 
ദഗതി ചെയ്യുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


2 . 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ് 
താൽ സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്ന 
തല്ല . 
ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച 

മെമ്മോറാണ്ടം 
ഈ ബില്ലിലെ 2 -ാം ഖണ്ഡം മുഖേന 1961 - ലെ 

കേരളാ വനം 
അക്ടിൽ ചേർക്കുവാൻ ഉദ്ദേശിക്കപ്പെടുന്നപുതിയ അധ്യായം VII എ -യിലെ 


51 ബി വകുപ്പ്. 51എ വകുപ്പു പ്രകാരമുളള ഒരു ലൈസൻസിനുവേണ്ടിയുളള 
അപേക്ഷയുടെ ഫാറവും , അങ്ങനെയുളള ലൈസൻസിന്റെ ഫാറവും അതിൽ 
അടങ്ങിയിരിക്കേണ്ട വിവരങ്ങളും, ഡ്യൂപ്ലിക്കേററു ലൈസൻസുകൾ നൽകുന്നതി 
നും , ലൈസൻസുകൾ പുതുക്കുന്നതിനും ലൈസൻസുകൾ നൽകുന്നതിനോ 
പുതുക്കുന്നതിനോ ഡ്യൂപ്ലിക്കേററു ലൈസൻസുകൾ നൽകുന്നതിനോ ഉളള 
ഫീസ നിർണ്ണയിക്കുന്നതിനും, 

ം, ആവശ്യമായ ചട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സർക്കാരിനെ 
അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു . 

ഏതു സംഗതികളെ സംബന്ധിച്ചാണോ പുതിയ 51 ബി വകുപ്പിൻ 
കീഴിൽ ചട്ടങ്ങളുണ്ടാക്കാവുന്നത്. അവ നുണപരമായവയോ സാധാരണ സ്വാ 
ത്തോടുകൂടിയവയോ ആണ്. അതിനാൽ , ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമാ 
ണാധികാരം സാധാരണ സ്വഭാവത്തോടുകൂടിയതാകുന്നു . 


കെ . പി . നൂറുദ്ദീൻ, 


( ശരിതർ ° 0) 


പി , ജി . വിമലാദേവി, 
അണ്ടർ സെകട്ടറി. 


